18th Nov. 2014] 


IRRIGATION DEPARTMENT 


771 


ദർഘാസ് പരസ്യം 


ലേല പരസ്യം 


നമ്പർ ഡി2 - 1425 / 2007 വാല്യം 2. 2014 ഒക്ടോബർ 29. 

നമ്പർ ഡി1- 1/99 വാല്യം- II . 

2014 ഒക്ടോബർ 24 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഉൾ നാ ടൻ ജല ഗ താ ഗത ഡിവി ഷൻ, കൊല്ലം 
മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, ആശാമം, കൊല്ലം താഴെ 

എക് സിക്യൂട്ടീവ് എഞ്ചി നീ യ റുടെ പരിധിയിൽ വ രുന്ന 
പറയുന്ന പ്രവർത്തിക്ക് പൊതുമരാമത്ത് ജലവിഭവ വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര 

- പരുത്തിപ്പാറ - വേളി 110 കെ . വി . ലൈൻ കടന്നു പോകുന്ന 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര്ആലേഖനം പാർവ്വതി പുത്തനാറിന്റെ വലതു കരയിൽ ഇലക്ട്രിക് ലൈൻ 
ചെയ്തിട്ടുള്ള മുദ്രവെച്ച കവറുകളിൽ 19 - 11 -2014, 3 മണിവരെ - നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു 
രജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ മാറ്റുന്നതിനുവേണ്ടി 25- 11 - 2014 രാവിലെ 11 മണിക്ക് അസിസ്റ്റന്റ് 
ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് ഈ ഓഫീസ് ഉത്തരവാദി 

എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ ർ , ഉൾനാടൻ ജല ഗതാഗത 
ആയിരിക്കുന്നതല്ല . ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം 
അവധിയായാൽ തൊട്ടടുത്ത ദിവസം 3 മണിവരെ ദർഘാസുകൾ 

ഉപവിഭാഗം, തിരു വ ന ന്ത പുരം ആഫീസിൽ വച്ച് താഴെ 
സ്വീക രി ക്കു ന്ന താ ണ് . ദ ർ ഘാ സിൽ പങ്കെ ടു ക്കുന്ന ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
കോൺടാക്ടർമാർ അവരുടെ ലൈസൻസിന്റെ അറ്റസ്റ്റഡ് ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. കൂടാതെ 
കോപ്പി ടെൻ ഡ റി നോ ടൊപ്പം കർശ ന മാ യും സമർപ്പി അന്നേ ദിവസം രാവിലെ 10 .30 മണിവരെ മുദ്ര വെച്ച 
ക്കേ ണ്ട താ ണ്. ഇന്ദിരാ വികാസ് പതം നിര ത ദ വ്യമായി 

കവ റു ക ളിൽ മുദ്ര വച്ച ക്വട്ടേ ഷ നു കൾ ലേല നമ്പർ 
സ്വീകരിക്കുന്നതല്ല. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 

രേഖപ്പെടുത്തിയ കവറുകളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് ജോയിന്റ് രജിസ്ട്രാർ 
നൽകിയിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, 

ഉൾനാടൻ ജലഗതാഗത വിഭാഗം, കൊല്ലത്തിന്റെ കാര്യാല 
ഇപ്പോൾ കൈവശം വച്ചിട്ടുള്ള പണികൾ, അ വർക്ക് - യത്തിൽ സ്വീകരിക്കുന്നതാണ്. ഇതോടൊപ്പം താഴെപ്പറയുന്ന 
ഏറ്റെടു ക്കാ വുന്ന പണി ക ളുടെ സാമ്പ ത്തിക പരിധി, - നിരതദവ്യം കൊല്ലം ഉൾനാടൻ ജല ഗതാഗത വിഭാഗം 
ഏറ്റെടുത്തിട്ടുള്ള പണികൾ സബ്റ്റ് ചെയ്യുന്നില്ല എന്ന 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റിയെടുക്കത്തക്ക രീതിയിൽ 
സർട്ടി ഫി ക്കറ്റ് ഇവയുടെ ഒറി ജി നൽ ( ബ ന്ധ പ്പെട്ട 

-- ഡിമാന്റ് ഡ്രാഫ്റ്റായി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ലേലത്തിൽ 
അസി. രജി സ് ടാർ നൽകി യ ത് ) ഹാജ രാ ക്കേ ണ്ട താ ണ് . 
ടെൻഡർ രേഖകളോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ 

പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ നിരതദ്രവ്യം കെട്ടിവയ്ക്കേ 
കോപ്പിയും അസി. രജിസ്ട്രാർ നൽകുന്ന മേൽ സൂചിപ്പിച്ച് ണ്ടതും കൂടുതൽ തുക ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്കോ 
സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സമർപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കൂടുതൽ തുക രേഖപ്പെടുത്തി ക്വട്ടേഷൻ സമർപ്പിച്ച 
കൂടാതെ ദർഘാസിൽ പങ്കെടുക്കുന്ന ലേബർ കോൺട്രാക്ട് 

ആളിന്റെ പേർക്കോ ലേലം സ്ഥിരപ്പെടുത്തുന്നതും, അറിയിപ്പ് 
കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ടി പ്രവർത്തിക്കായി 

കിട്ടുന്ന മുറയ്ക്ക് ക്ക് ബാക്കി തുക നികുതി ഉൾപ്പെടെ 
നിയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന അംഗങ്ങളുടെ തിരിച്ചറിയൽ 
രേഖ ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കേന്ദ 

കെട്ടിവയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തി അറിയിപ്പ് 
ഗവൺമെന്റിന്റെ ധ ന സ ഹാ യ ത്തോടെ ഏറ്റെടു ത്തിട്ടുള്ള 

- കിട്ടുന്ന മുറയ്ക്ക് നിശ്ചിത ദിവസത്തിനകം സ്വന്തം ചെലവിൽ 
പ്രവത്തികൾക്ക് ലേബർ കോൺടാക്ട് സൊസൈറ്റികൾക്ക് മര ങ്ങൾ നിലവിലുള്ള കെട്ടിട ങ്ങൾക്കോ സ്ഥാവര ജംഗമ 
നിരക്ക് അനുവദിക്കുന്നതിൽ പ്രത്യേക പരിഗണന നൽകുന്നതല്ല. - വസ്തുക്കൾക്കോ നാശം കൂടാതെ മുറിച്ചു നീക്കേണ്ടതാണ്. 

ടെൻഡർ നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ ലേലം തൃപ്തികരമല്ലെങ്കിൽ ലേലം നിരാകരിക്കുന്നതിനുള്ള 
തുകയും- 18/ ഇ . ഇ ./ 2014 - 15 / എം . ഐ . - പദ്ധതി സംരക്ഷണം അധികാരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടാ യി രി 
കിഴക്കേകല്ലട പഞ്ചായത്തിൽ മൂഴിയിൽ സൂയിസിന്റെ വാർഷിക 

ക്കുന്നതാണ്. 
അറ്റകുറ്റപ്പണികൾ - 13 ലക്ഷം. 

ലേല നമ്പരും ലേല ത്തിന്റെ വിശദ വിവരവും 
നിരതദ്രവ്യം - 32,500. 

5/ ഇഇ/ 2014 - 15 - പരുത്തിപ്പാറ - വേളി 110 കെ . വി. ലൈൻ കടന്നു 
ദർഘാസ് പ്രമാണത്തിന്റെ വില 2,500 + വാറ്റ്. 

പോകുന്ന പാർവ്വതി പുത്തനാറിന്റെ വലതു കരയിൽ ഇലക്ട്രിക് 

ലൈൻ നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന കാറ്റാടി, 
ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 

അക്കേഷ്യ, മഴമരം തുടങ്ങി 164 മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് 
സമയവും 14 - 11 - 2014, 4 മണി വരെ. 

സംബന്ധിച്ച്. 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 19 - 11 - 2014 , 3 മണി. 

അടങ്കൽ തുക - 1,04,536. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 19 - 11 - 2014, 

നിരതദ്രവ്യം - " 2,700. 
4 മണി. 

മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട കാലാവധി - 30 ദിവസം. 
കരാറുകാരന്റെ യോഗ്യത - " സി യും ഉപരിയും. 

ലേലം സംബന്ധിച്ച് ജലസേചന വകുപ്പിൽ നിലവിലുള്ള 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 6 മാസം 

എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കു 
പൊതു മരാമത്ത് വകുപ്പിലും ജല വിഭവ വകു പ്പിലും 

ന്നതാണ്. 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധ 
നകളും ഈ ദർഘാസിനും ബാധകമാണ്. 

എക്സിക്യൂട്ടീവ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

- (ഒപ്പ്) 

- എഞ്ചിനീയറുടെ കാര്യാലയം, 
കാര്യാലയം, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 

ഇൻലാന്റ് നാവിഗേഷൻ ഡിവിഷൻ, 
ഡിവിഷൻ, കൊല്ലം. എഞ്ചിനീയർ. ആശ്രാമം, കൊല്ലം- 2. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


18th Nov. 2014] 


772 


IRRIGATION DEPARTMENT 
പുനർ ലേലം/ ക്വട്ടേഷൻ പരസ്യം 


നമ്പർ എ6/ സ്റ്റാൾ/ 2014 -15. 

2014 ഒക്ടോബർ 21. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ ജല സേചന ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മലമ്പുഴ ഗാർഡ നിലെ 
താഴെ പറയുന്ന സ്റ്റാളുകൾ, സസ്യഭക്ഷണശാല എന്നിവ ഏറ്റെടുത്ത് 3 വർഷക്കാലത്തേക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് മുദ്രവച്ച് 
കവറുകളിൽ മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്വട്ടേഷൻ ക്ഷണിച്ചുകൊള്ളുന്നു . ആയതിന്റെ ലേലം 24- 11- 2014 - ന് 11 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ വെച്ചു നടത്തുന്നതും, ലേലാവസാനം ഹാജരുള്ള ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ 
ക്വട്ടേഷനുകൾ തുറക്കുന്നതും, കൂടുതൽ തുകയ്ക്ക് ലേലം എടുത്ത വ്യക്തി മുഴുവൻ സംഖ്യയും അടച്ചശേഷം ആ വ്യക്തിയുടെ 
പേരിൽ താല്ക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുവാനുള്ള അവകാശം ദർഘാസ് സമർപ്പിച്ച വ്യക്തി 
കൾക്കു മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 


നിബന്ധനകൾ 


1. ദർഘാസ് പ്രമാണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മിനിമം ലൈസൻസ് ഫീയേക്കാൾ കൂടിയ തുകയായിരിക്കണം മത്സരാർത്ഥി 

ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 


2. ദർഘാസ് പ്രമാണത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന തുകയുടെ 2.5 % നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു സമയത്തും 
മാറത്തക്ക വിധത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്കണം. 


3. ദർഘാസ് പ്രമാണത്തോടൊപ്പം നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി എന്നിവ കവറിൽ മേൽ പ്രസ്താവിച്ച തീയതിക്കു മുമ്പായി 

ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
4. ലേലം സ്ഥിരമായി ഉറപ്പിച്ച് ഉത്തരവ് ലഭിച്ചതിനുശേഷം, നിശ്ചിത മാതൃകയിലുള്ള ഉടമ്പടി ഒപ്പിട്ടതിനുശേഷമേ ലേലം 

കൊണ്ടയാൾക്ക് കൈവശാവകാശം ലഭിക്കുകയുള്ളൂ. 
5. ഉടമ്പടി വെയ്ക്കുന്ന സമയത്ത് സെക്യൂരിറ്റി തുകയായി ലേലം ചെയ്ത സംഖ്യയുടെ 5 % അല്ലെങ്കിൽ 25,000 ഏതാണോ 

- കൂടുതൽ, ആയത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിലെടുത്ത/ അധികാരപ്പെടുത്തിയ NSD /TD ആയി ഒടുക്കേണ്ടതാണ്. 
6. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ടെണ്ടർ നമ്പർ, പ്രവർത്തിയുടെ പേര്, കരാറുകാരന്റെ പൂർണ്ണ മേൽവിലാസം 

എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. 
7. ഗാർഡനിൽ നിർമ്മിച്ചിട്ടുള്ള 3 x 3 മീറ്റർ അളവുകളുള്ള സ്റ്റാൾ റൂമുകളിൽ മാത്രമേ നിശ്ചയിക്കപ്പെട്ട കച്ചവടം നടത്തുവാൻ 

അനുവാദം നൽകുകയുള്ളൂ. പ്രസ്തുത സ്ഥാനത്ത്യാതൊരുവിധത്തിലുള്ള കൂട്ടിച്ചേർക്കലും അനുവദിക്കുന്നതല്ല . 
8. ജല സേ ചന വകു പ്പിൽ ലേലത്തെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ ലേല ത്തിനും 

ബാധകമായിരിക്കും. 


9. ഈ 3 വർഷത്തെ കാലാവധിക്കുള്ളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തീരുമാനിക്കുന്നപക്ഷം കട ഒഴിഞ്ഞുതരുവാൻ 

ലേലത്തിനെടുത്തയാൾ ബാദ്ധ്യസ്ഥനായിരിക്കും. 


10 . ലേലത്തെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അന്തിമമായിരിക്കും. 


സ്റ്റാൾ നമ്പർ 


കാലാവധി 


കമ 
നമ്പർ 


ദർഘാസ് 
നമ്പർ 


വിൽപ്പന് 
സ്വഭാവം/ 
സാധനങ്ങൾ 


ഏറ്റവും 
കുറഞ്ഞ വാർഷിക 
ലൈസൻസ് ഫീ . 


ദർഘാസ് 

പ്രമാണ 
ത്തിന്റെ വില 


4 / 2014 - 15 


ബേക്കറി 


1, 10 ,000 


3 വർഷം 


1, 10 ,000 


6 /2014 - 15 
7 / 2014 - 15 


1,10,000 


400+ വാറ്റ് 
400+ വാറ്റ് 
400 + വാറ്റ് 
400+ വാറ്റ് 
400+ വാറ്റ് 


8 / 2014 - 15 


1,10 , 000 


ചായ , കാപ്പി 
ഐസ്ക്രീം 
ഫാൻസി ഐറ്റംസ് 
നിലക്കടല , 
കശുവണ്ടി, മിക്സസർ, 
ബനാന ചിപ്സ് 
സസ്യഭക്ഷണശാല 


10 / 2014 - 15 


1, 10 ,000 


15 / 2014 - 15 


3 ,10 , 000 


700+ വാറ്റ് 


വെജിറ്റേറിയൻ 

കാന്റീൻ 
കാർ പാർക്കിംഗ് 

ഏരിയ 


3 / 2014 - 15 


10 ,00 ,000 


1,500 + വാറ്റ് 


വാഹനങ്ങളുടെ 
പാർക്കിംഗ് ഫീസ് 
പിരിച്ചെടുക്കാൻ 


410 


18th Nov . 2014 ] 


IRRIGATION DEPARTMENT 


773 


ദർഘാസ്/ ക്വട്ടേഷൻ പ്രമാണങ്ങൾ 17 -11- 2014 മുതൽ 18 -11- 2014- ന് വൈകിട്ട് 4 മണിവരെ വിൽപ്പന നടത്തുന്നതും 22 -11 -2014 - ന് 
വൈകിട്ട് 3 മണിവരെ ടി പ്രമാണങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റിൽ മാത്രം സ്വീകരിക്കുന്നതുമായിരിക്കും. 

24 -11- 2014- ന് കാലത്ത് 11 മണിക്ക് ലേലം നടത്തുന്നതായിരിക്കും. ലേലത്തിൽ ദർഘാസ് പ്രമാണം സമർപ്പിച്ച വ്യക്തികൾ 
മാത്രമേ പങ്കെടുക്കാവൂ . തുടർന്ന് ദർഘാസ് പ്രമാണങ്ങൾ തുറക്കുന്നതായിരിക്കും. ദർഘാസ് പ്രമാണം സമർപ്പിച്ച ക്രമനമ്പരിൽപ്പെട്ട 
സ്റ്റാളിന് ടെണ്ടർ സമർപ്പിച്ചവർക്കു മാത്രമേ അതിന്റെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇറിഗേഷൻ ഡിവിഷൻ, 
മലമ്പുഴ, പാലക്കാട്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ടെണ്ടർ/ 04 / 2014 - 15. 

2014 ഒക്ടോബർ 24 . 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ചെറു കിട ജല സേ ചന 
വിഭാഗം, കണ്ണൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ ചേർ ത്തി രി ക്കുന്ന പവ്യ ത്തിക്ക് നിർദ്ദിഷ്ട 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര 
അടിസ്ഥാനത്തിലുള്ള മുദ്രവച്ചതും പ്രവൃത്തിയുടെ പേര് 
പുറത്ത് ആലേ ഖനം ചെയ്തിട്ടുള്ളതു മായ കവറുകളിൽ 
ദർഘാസുകൾ ക്ഷണിക്കുന്നു . ദർഘാസുകൾ 19 - 11- 2014 - ന് 
വൈകു ന്നേരം 3 മണിവരെ സ്വീക രി ക്കു ന്നതുംഅന്നേ 
ദി വസം വൈകു ന്നേരം 3 . 30 - ന് തൽ സ മയം ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോ 
ദർഘാസുകൾ തുറക്കുന്നതുമാ യി രിക്കും. ദർഘാസുകൾ 
രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് എന്നിവ വഴി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. കൊറിയർ സർവ്വീസിൽ അയയ്ക്കുന്നതോ 
നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
തപാൽ തക രാ റു മൂ ലമോ മറ്റോ കാല താ മസം വന്നാൽ 
ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധ ഉത്തരവാദിത്വവും ഏറ്റെടുക്കു 
ന്നതല്ല. ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ 4 മാസമായിരിക്കും. 


17 - 11 - 2014 - ന് ഉച്ചയ്ക്ക് ഒരു മണിക്കു ശേഷം യാതൊരു 
കാര ണ വ ശാലും ലഭി ക്കു ന്ന ത ല്ല . ദർഘാ സ് പ്രമാണം 
അന്യോന്യം കൈമാറാൻ പാടുള്ളതല്ല . ദർഘാസ് ദിവസം 
നിശ്ചിത സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസിനൊപ്പം - 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റും റ്റി ആർ- 5 രസീതും വയ്ക്കാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. ഉത്തരവ് ജി. ഒ. ( പി ) 84/ 97/ പി . ഡബ്ലു . ഡി. 
ആന്റ് ടി തീയതി 19-8 -1997 - ൽ പറയുന്ന എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസിൽ പങ്കെടുക്കുവാൻ 
ആഗ ഹി ക്കുന്ന കരാറു കാർ ( ലേ ബർ കോൺ(ടാക്റ്റ് 
സൊസൈറ്റി ഉൾ പ്പെ ടെ ) അ വ രു ടെ രജി സ് ടേ ഷ ൻ 
സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. ലേബർ 
കോൺടാക്റ്റ് സൊസൈറ്റികൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന 
പണികളുടെആകെ അടങ്കൽത്തുകയുടെ സർട്ടിഫിക്കറ്റ് അതാത് 
രജി സ്ടാറിൽനിന്നും വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള 
അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ടെണ്ടറിൽ പങ്കെടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കോർ 
ബാങ്കിംഗ് സംവി ധാ നമുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ 
അക്കൗണ്ട്ഉണ്ടായിരിക്കേണ്ടതും പ്രസ്തുത അക്കൗണ്ട് നമ്പർ 
ടെണ്ടറിൽ തെറ്റുകൂടാതെ രേഖപ്പെടുത്തി സ്വയം സാക്ഷ്യപ്പെടു 
ത്തേണ്ടതുമാണ്. കൂടാതെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 
കോൺട്രാക്ടർക്ക് നൽകേണ്ട പണം ഇ - പേയ്മെന്റ് സംവിധാന 
ത്തിലൂടെ മേൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് ആവശ്യപ്പെട്ടു 
കൊണ്ടുള്ള പ്രതിക കൂടി സമർപ്പിക്കേണ്ടതാണ്. പ്രസ്തുത 
പ്രതിക സമർപ്പി ക്കാത്ത ടെണ്ട റു കൾ നിരു പാ ധികം 
നിരസിക്കുന്നതാണ്. 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 01/ 2 0 14 - 15 - പദ്ധതി സംരക്ഷണം- തലശ്ശേരി 
മുനിസിപ്പാലിറ്റിയിലെ കുണ്ടുചിറ അണക്കെട്ടിന്റെ പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ - 6,89,415 . 


നിരതദ്രവ്യം - 17 ,500. 
ദർഘാസ് ഫോറത്തിന്റെ വില - 2,100 + വാറ്റ്. 


- 1987 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിയ 
മത്തിലെ 8 ( 2) വകുപ്പ് അനുസരിച്ച് മേൽ പണി ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാർ രൊക്കം ചെലവിന്റെ ഒരു ശതമാനം 
കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബില്ലിൽ 
നിന്നും നൽകേണ്ടതാണ്. ജലസേചന വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


കരാറുകാരുടെ യോഗ്യത - " സി യും മുകളിലും. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസിൽനിന്നും 17 - 11 - 2014 - ന് ഉച്ചയ്ക്ക് 
ഒരു മണിവരെ ദർഘാസ് ഫോ റ ത്തിന്റെ വില 
മണിയോർഡറായോ രൊക്കം പണമായോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്ന താ ണ് . ദർഘാസ് ഫോറ ങ്ങ ൾ 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട ജലസേചന 
വിഭാഗം, കണ്ണൂർ-2. 
- ഫോൺ- 0497 2700117 . 


( ഒപ്പ്) 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, 


411 


